Regn . No . KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 
| Reg . No. KL / TV ( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


t+ 


* 


പ 


സി 
MENT OF 


~ 


KERALA 


I 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 | രക്ഷാ 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


Vol.IX 


) 


Thivananthapura 


2020 മാർച്ച് 10 
10th March 2020 

1195 കുംഭം 26 
26th Kumbham 1195 
1941 ഫാൽഗുനം 20 
20th Phalguna 1941 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


1 


PART III 
Commissionerate of Land Revenue 


2122 


KERALA GAZETTE 


[PART III 


Alathoor 


Taluk 


നമ്പർ എ4- 1246412019[ TLKKKM. 

2020 ജനുവരി 1. 
കുന്നംകുളം താ ലൂ ക്ക് , ചൊവ്വന്നൂർ വില്ലേ ജിൽ 
പള്ളിക്കര വീട്ടിൽ കണ്ണ് മകൻ മാധവൻ എന്നയാൾ 
22 - 8- 2007 - ൽ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
ഹരിദാസൻ എന്നയാൾ ഈ ഓഫീസിൽ ഒരു അപേക്ഷ 

ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 6 
പേരാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . അപകാരം ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകൾ സഹിതം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


പരസ്യം 
നമ്പർ സി1- 1049/ 9 / 100/ 2020 . 

2020 ഫെബ്രുവരി 17 . 
ആലത്തൂർ താലൂക്ക്, വട ക്ക ഞ്ചേരി- 1 വില്ലേ ജിൽ 
ആയക്കാട് പി . ഒ ., മാങ്ങാ പ റ മ്പിൽ വീട്ടിൽ 
എം . എസ്. മോഹൻ എന്നയാൾ 26 - 7 - 2019 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അ ന ത രാ വകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നു വേണ്ടി ഭാര്യ കെ . കെ . ജയശീ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മു ഖാ ന്തിരം അ ന്വേഷ ണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന വരാണ് പരേതന്റെ അ ന ന്ത രാവ കാ ശികളെന്ന് 
അറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ഭാര്യ 
മകൻ 
മകൾ 
മകൻ 


സുഭദ 
ഹരിദാസൻ 
രത്നവല്ലി 
സുരേഷ് 
രമേശ് 

ഗിരീഷ് കുമാർ 
താലൂക്കാഫീസ്, 
കുന്നംകുളം. 


കെ . കെ . ജയശീ 

ഭാര്യ 
മായാ റോബിൻഷാ മകൾ 

എം , എം . ജയശങ്കർ മകൻ 
- മേൽപ്പറ ഞ്ഞ വ രെ ച്ചേർത്ത് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവ സ ത്തി നകം നേരിൽ ബോധിപ്പിക്കേണ്ട താ ണ്. 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


- 


48 
46 


- 


( ഒപ്പ്) 
- തഹശീൽദാർ. 


താലൂക്കാഫീസ്, 
ആലത്തൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ, 


Mannarkkad Taluk 


PALAKKAD DISTRICT 

Palakkad Taluk 


പരസ്യം 


നമ്പർ ഡി3 - 10098 19/ 300/ 2019 . 


2019 ഡിസംബർ 24. 


- പരസ്യം 
നമ്പർ സി2- 1187 / 9/ 500 /2020. 

2020 ഫെബ്രുവരി 28. 
പാലക്കാട് താലൂക്ക്, മരുതറോഡ് വില്ലേജ്, ജ്യോതി 39, 
ചന്ദ്രനഗർ, മരുതറോഡ് താമസിച്ചിരുന്ന സരോജ ഗോപിനാഥ് 
എന്നവർ 22 - 2 - 2009 -ാം തീയതി മരിച്ചുപോയെന്നും താഴെ 
പറ യു ന്ന വ രാണ് പരേ ത യുടെ അനന്തരാവകാശി യെന്നും 
കാണിച്ച് പരേതയുടെ മകൻ സഞ്ജയ് ഗോപിനാഥ് വീടിന്റ 
ഉട മ സ്ഥാ വ കാശം മാറ്റുന്ന ആവശ്യത്തിനായി സമർപ്പിച്ച 
ഹർജിയിൻമേൽ വില്ലേജാഫീസർ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറ യു ന്ന വരാണ് പരേ ത ന്റെ അവകാശിയെന്ന് 
അറിയുന്നു . 

പരേതയുമായുള്ള വയസ് 

ബന്ധം 


- മണ്ണാർക്കാട് താലൂക്കിൽ അല ന ലൂർ- 3 വില്ലേജിൽ 
ചന്ദിക , കെ . w/ o ഭാസ്കരൻ, ഊട്ടുപുറത്ത് വീട്, ചളവ , 
ഉപ്പു കുളം പി . ഒ . എന്നവർ മര ണ പ്പെട്ടു വെന്നും വിവിധ 
ആവ ശ്യ ങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ ഭർത്താവ് ഭാസ്ക രൻ എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ അ ല ന ല്ലൂർ- 3 വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയ തിൽ ചന്ദി ക , കെ . എന്ന വർ 
22 - 11 - 2019 - ൽ മര ണ പ്പെട്ടിട്ടു ള്ള താ യും പരേ ത യു ടെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


പേര് 


- പേര് 


സജ്ഞയ് ഗോപിനാഥ് 


| മകൻ 


- 


കമ 
നമ്പർ 


49 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


മേൽ ക്കാണിച്ച പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിന് ആർക്കെ ങ്കിലും നിയ മാ നു സ ത മായ 
ആക്ഷേപമുള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
രേഖാമൂലമായ തെളിവുകൾ സഹിതം താലൂക്ക് ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ്. താമസിച്ചോ തപാൽമാർഗ്ഗമോ 
വ രുന്ന അ പേ ക്ഷ കൾ യാതൊരു കാ ര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

(ഒപ്പ്) 
പാലക്കാട്. 

തഹശീൽദാർ, 


ഭാസ്കരൻ 

ഭർത്താവ് 
ഭാമിനി, കെ . ബി. മകൾ 

ഭവേഷ്, കെ . ബി. മകൻ 
മേൽപ്പറഞ്ഞവരാണ്പരേതയുടെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാ കേ ണ്ട താ ണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


316 


